Government ofKerala 
കേരള സർക്കാർ 

2007 


Reg, No, രജി. നമ്പർ 
KLTV( N) 12:2006- 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LII 
വാല്യം 52 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


31st July 2007 
2007 ജൂലൈ 31 
9th Sravana 1929 
1929 ശാവണം 9 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 

TENDER NOTICE 
No. C7-15952 /2007/ MCT. 

25th June 2007 . 
Sealed competitive tenders are invited for the supply of the following items required for the 
Various Department of Medical College, Thiruvananthapuram . 

Tenders should be superscribed , tender numbers and addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695 011 . Details can be had from this office on working hours till 3 . 30 p . m . 

Tender No . - 75 /07 
Name of Equipment - Miscellancotts Items 
Department - MCHI 
Cost of tender forms (Inclusive sales tax ): 

- Original - Rs. 450 

- Duplicate - Rs. 225 
Last date and time of sale of tender forms - 5 -8- 2007, 3 p . m . 
Last date and timeof receipt of tender forms - 7-8 -2007 , 3 p . m . 
Opening date and time of tender forms- 7 -8 - 2007, 3 . 30 p . m . 

Tender form will be sent through post if required provided due amount with sufficient postage 
charge (Rs. 30 ) is sent by way of Money Order in favour of the Principal, Medical College, Thiruvanantha 
puram , Kerala State , Pin -695 011. No other form of remittance will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മു വച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പാരോടുകൂടി നിശ്ചി ത 
തീയതിയു മ്പ പിൻ സിപ്പാൾ , മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ 
എത്തിച്ചിരിക്കേണ്ടതാണ്. 

ദർ ഘാസ് നമ്പർ - 75 07 
സാധനങ്ങളുടെ പര _ വിവിധ സാധനങ്ങൾ 
ഡിപ്പാർട്ടുമെൻറ് മെഡിക്കൽ കോളജ് ആശുപത്രി 
ദ ലാസ് ഫോറത്തിന്റെ വില നികുതി ഉൾപ്പെടെ 

അസ്സ ൽ _ രൂപ 450 . 
ശരിപ്പകർപ്പ് - രൂപ 225 . 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 6 - 8- 2007 , 3 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 7- 8 -2007 , 3 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 7-8-2007, 3 . 30 മണി . 

ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനുവേണ്ട തുക ( 30 രൂപ) അധികമായി അയ ക്കേണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡറായാ സ്വീകരിക്കുന്നതാണ്. 
അല്ലാതെയുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്താടൊപ്പം മു (ദ്രപ്പത്രങ്ങളോ മറേറതെങ്കിലും 

ഡോക്യുമെൻറുകളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ് . താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ച് കിട്ടുന്നതുമല്ല . താമസിച്ച 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Medical College 

( Sd .) 
Thiruvananthapuram 

Principal 


TENDER NOTICE 
No. C2, 5654/2007 TDMCA . 26th June 2007, 

Sealed tenders in the prescribed forms are 
invited for the supply of Glasswares, Chemicals and 
Minor Equipments to Various Departments for 
2007 -08 Tenders should be superscribed as Tender 
No . . . . . . for the supply of . . . . . . . . lue on 20 
and addressed to the Principal, T . D . Medical 
College, Alappuzha -5 . Late tenders will not be 
accepted . Tenders will be opened in the presence of 
the tenderers or their authorised agents who may be 
present at that time. 

Intending tenderers may obtain the tender forms 
from the Office of the Principal, T . D . Medical 
College, Alappuzha- 5 . Cheques, Drafts, Postage 
Stamps etc ., will not be accepted towards the cost 
of tender forms. An agreement in Kerala Stamp 
Paper worth Rs. 50 has to be executed along with 
an E . M . D . of 1 % of cost of thk items tendered . 
Tender forms are not interchangeable nor the cost 
will be refunded . Further details can be had from 
the office of the undersigned on all working days 
from 10 am to 5 p . m . 


ദർഘാസുകൾ ഉളളടക്കം ചെയ്ത കവറിനുപുറത്ത 
ദർഘാസ് നമ്പരും ഇനവിവരവും രേഖപ്പെടുത്തി 
( പ്രിൻസിപ്പാൾ , ററി , ഡി , മെഡിക്കൽ കോളജ് 
ആലപ്പുഴ- 5 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
വൈകി കിട്ടുന്ന ദർഘാസുകാം സ്വീകരിക്കുന്നതല്ല . 
ദർഘാസുകൾ താഴെ കൊടുത്തിരിക്കുന്ന തീയതികളിലും 
സമയത്തു ദർഘാസുകാരന്റെയോ അം ഗീക സ 
ഏജൻറിൻറയോ സാന്നിധ്യത്തിൽ തുറക്കപ്പെടുന്നതാ 
യിരിക്കും, 

- ഭർഘസം ഫോറത്തിന്റെ വിലയായി ചെക്ക്, 
ഡാഫon , ( പോസ°റയ്ക്കും സcറാമ്പ് മുതലായവ 
സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുളള കേരള 
മുപ്പതത്തിൽ നിശ്ചിത മാതൃകയിലുളള സമ്മതപത്രം 
1 % നിരതദ്രവ്യത്തൊടൊപ്പം ദർഘാസിന്റെ കൂടെ 
സമർപ്പിക്കേണ്ടതാണ്, ദർഘാസുകൾ ആലം - 
ചെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി. 
മുതൽ വൈകുന്നേരം 5 മണിവരെ ലഭിക്കുന്നതാണ്, 
കുടുതൽ വിവരങ്ങളും ടി ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. 


ഇനവിവരം 


| കമ 
നമ്പർ 


ദർഘാസ 
നമ്പർ 


SL . 


Tender No. 


Descriptions 


No . 


- 907 

Glasswares 
| 10 07 

Chemicals 
11 0 1 

Minor Equipments 
Cost of tender form : 

Original - Rs . 450. 
- Duplicate _ Rs. 225 . 
Last date of receipt of money order - 3-8 -2007. 

Last date and time of receipt of tenders 
20- 8 - 2007 , 1 p . m . 

Date and time of opening of tender -- 20-8- 2007, 
2 p .11 , for Sl . No , 1 , 20-8 -2007, 2 . 30 p . 111 , 
for Sl. No . 2, 20-8-2007, 3 p . 11. for: Sl. No. 3 . 

ആലപ്പുഴ ററി , ഡി , മെഡിക്കൽ കോളേജിലെ 
വിവിധ വകുപ്പുകളിലേക്ക് ആവശ്യമായ ഗ്ലാസ 
വെയേഴ്സ്, കെമിക്കൽസ്, ചെറു ഉപകരണങ്ങൾ 
എന്നിവ വാങ്ങുന്നതിലേക്ക് മെഡിക്കൽ കോളജ 
പ്രിൻസിപ്പാൾ മുവച്ച് ദർഘാസുകും ക്ഷണിച്ചു . 
കൊളളുന്നു . 


- 9 07 ഗ്ലാസയച്ച സം 
- 10/ 07 കെമിക്കൽസ 

11 107 ചൊറിയ ഉപകരണങ്ങൾ 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സ ൽ - രുപ 445 .. 
പകർപ്പ് _ രൂപ 225. 

നപാൽ ചാർജ: _ രൂപ 50. 
മണി ഓർഡറുകൾ കിട്ടേണ്ട അവസാന തീയതി 
3- 8- 2007 . 

ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും 20 - 3- 2007, 1 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
( ക്രമനമ്പർ 1 - ന 20- 8 -2007, 2 മണി, ( കർ നമ്പർ 2 - ന് 
20- 8 -2007, 2 . 30 മണി, ക മനമ്പർ 3- ന് 20- 3 - 2007, 
3 മണി , 


T . D . Medical College, 
Alappuzha . 


| ( Sd . ) 
Principal. 


കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് താഴ 
പറയുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി മു ( വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
( കൾ ടെണ്ടർ നമ്പരും ഉപകരണത്തിന്റെ എണ്ണം 
നമ്പർ 

പേരും 


TENDER NOTICE 
No . C3/1324 /2007 MCK . | 14th jitne 2007. 

Sealed competitive tenders are invited for the 
purchase of following equipments for the 
Departments of Medical College , Kottayam . 

SI. Tender No . and Name of the Quantity 
No . 

equipment 
1 1 /DMHP/2007/MCK - Public Address 1 No. 

System 
22/DMHP /2007/MCR - Direct Ophtha - 2 Nos. 

Imo scope 
3 6 /DMHP 2007/MCK - ECT Machine I No. 

Cost of tender form : 
- Original - Rs. 450) . 

Duplicate - Rs. 225 

Last date of tender sales - 16 -8 -2007 for 
Sl. Nos , 1 and 2 , 17 -8-2007 for Sl. No . 3. 

Due date and time for submission of tenders 
17- 8- 2007, 4 p . m . for Sl. Nos. 1 and 2 , 18 - 8 - 2007, 
4. p . m . lor Sl. No. 3 . - 

Date and time for opening of tenders 
18 - 8 - 2007, 3 p . m ., for Sl. No . 1 , 18- 8- 2007, 
3 . 30 p , m . for Sl . No . 2 ard 20 - 8 - 2001 
3 . 30 p , m . for Sl . No , 3 , 

Tender forms can be had from this office on 
payment of prescribed cost in cash or by money 
order . No other modes of remittance will be 
entertained . Those who required tender forms by 
post, a sum Rs. 40 will be added towards postage 
charges . Money Orders should reach this office at 
least 10 days prior to the closing date of tender sales. 
Cost of tender forms will not be refunded . 

The duly signed tenders superscribed on the 
cnvelope as Tender 

der 

No . . . . . 

No . . . . . . . . . . . . . . . . . . for the 
purchase of. . . . . . . . 

. . . addressed to 
The Principal, Medical College, Kottayam -8 " 
should reach this office on or before the due date 
mentioned in the schedule . Tenders received late 
will not be entertained . The duly received tenders 
will be opened at the stipulated time in the presence 
of the tenderers or their authorised representatives 
who may present at that time. 

Further details can be obtained from this office 
during working hours . The undersigned reserves 
the right to reject any tender without assigning any 
reason . 


- 1 1 ( ഡി . എം എച്ച് പി 2007 എം സി കെ -- 1 എണ്ണം 

- പബ്ലിക " അ ഡസ് സിസി റാം 
2 2 } ഡി . എം ,എച്ച് പി 2007 എം സി കെ . 
ഡയറക s ഒഫ്ത്താർ മാ 

സ്കോപ്പ് - 2 ,,. 
3 6/ ഡി . എം എച്ച് . പി 2007 എം, സി . കെ . 

ഇ . സി ടി , ചെഷീൻ 
ടെണ്ടർ ഫോറത്തിന്റെ വില 

ഒറിജിനൽ രൂപ 450 . 

ഡിക്കേറ - -ആപ്225 . 
ദർഘാസം പ്രതങ്ങൾ വാങ്ങുന്നതിനുളള അവസാന 
തീയതി - കുനനമ്പർ 1, 2 ഇവയ്ക്ക - 16-18 -2007, 
( ക്രമനമ്പർ 3 - ന് 17- 8 - 2007, 

ദർഘാസ " സമർപ്പിക്കുന്നതിനുള്ള അവസാന 
തീയതിയും സമയവും കമനമ്പർ 1 , 2 ഇവക്ക് 
17- 8 -2007, 4 മണി, ക്രമനമ്പർ 3- ന് 18- 8 - 2007, 4 മണി, 

ദർഘസ്തുറക്കുന്ന തീയതിയും സമയവും ച 
(കനമ്പർ 1 - ന് 19- 8- 2007, 3 മണി, കംമനംri 
2 - ന് 1848- 2007, 3 . 30 മണി, (കനന്വർ 3 - ന് 20- 3 -2007, 
3 മണി 

- ദർഘാസ് പ്രതങ്ങൾ നിശ്ചിത തുക അടച്ച 
ഒാഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. ദ ലാസ 
പ്രതങ്ങം തപാലിൽ ആവശ്യമുളളവർ 110 രൂപ 
അധികമായി മണിയോർഡർ ആയിഅയയി ക്കേണ്ടതാണ്. 
മ ണി ഓർഡറുകൾ ദർഘാസ വിൽപ്പന അവസാനി 
ക്കുന്നതിന് 10 ദിവസം മൂന്ന് ലഭിക്കേണ്ടതാണ്. 
ദർഘാസ പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല . 

-- മു ദാവച്ച് . ദർഘാസുകൾ കവറിനു മുകളിൽ 
( ദർഘാസ് നമ്പർ. . . . . . . . . . . . , ഉപകരണനിൻറ 
പശം , , , , , , , , , , , , , , , , 

. . . . . . .എന്ന് മഴ ത്തോടുകൂട 
പിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ് , കോട്ടയം- 8 എന്ന 
വിലാസത്തിൽ ലഭിക്കത്തക്കവിധം ശമ്പയം ( ണ്ടതാണ്. 
നിശ ചിത സമയത്തിനു ശേഷം ലഭിക്കുന്നതോ പുർണ്ണ 
മായതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
യാഥാസമയം [2. ഭ്യമായ ദർഘാസുകൾ നിശ• ചിത 
സമയം തുറക്കുന്നതാണ്. 

വിശദ വിവരങ്ങൾ ദ ലാസ്പ്രതി നോടൊപ്പ 19 
ലഭ്യമാണ് . യാതൊരു കാരണവും കാണിക്കാതെ 
ദർഘാസുകൾ നിരസിക്കുവാനുള്ള അധികാരം 
( പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ് . 


Medical College, 
- Kottayam. . 


| ( Sd . ) 
Principal. 


TENDER NOTICE 
No , S2 8034/ 2007 / MCC . 

2ad Jaty 2007 . 
Sealed competitive tenders in the prescribed forms are invited for the supply of Reugent Kirs 
for the Department of Bio 

tment of Bio Chemistry . Medical College , Kozhikode . Tender forms can be had from the 
Office of the Principal, Medical College, Kozhikode directly on payment of Rs. 416 and by registered 
post on payment of Rs. 460 by Money Order . The last date for receipt of tenders is 11 a . m . on 
5 -9 - 2007 . Tenders will be opened at 11. 30 a . m . on 5 - 9 - 2007 in the presence of such tenderers 
or their authorized representatives who may be present at that time. Belated tenders will not be 
accepted . 

Tender forms are not transferable . Sale of tender forms by post will be closed on 25 -8 - 2007 , 
3 p . m . Neither Cheque , Draft, Postage Stamps etc . will be accepted towards the cost of tender 
form nor will the forms be sent by VPP . Duplicate copy of tender form can be had on payment 
of Rs. 208 . 


IMPORTANT 
The tender should be sent along with an agreement executed in Kerala Government Stamp 
Paper worth Rs. 50 (Rupees Fifty only ) and EMD @ 1 % of the total cost of the items tendered for . 
Rate should be quoted against Indian Rupees payment only . The tender without the required 
agreement and EMD and tender not quoted against Indian Rupees payment are liable to be rejected . 
Specimen copy of the agreement is annexed to the prescribed tender form , Stamp paper will be supplied 
to the firm outside Kerala on request along with remittance of Rs. 87 (Rupees Eighty Seven only ) 
(Rs. 50 towards the cost of stamp paper and Rs. 37 as incidental charge) by Money Order . 

Superscription - Tender No. 82/8034 /07 /MCC . 
Estimate Cost- Rs. 3 Lakhs. 
Date upto which the rates are to be firm - 31 - 3- 2008 . 

Address from whom the tender form and to whom the tender is to be submitted - Principal, 
Medical College, Kozhikode, Kerala -673 008 . 

കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബയോകെമിസ്( ടി വിഭാഗത്തിലേക്ക് റീഏജൻ കിറുക 
വിതരണം ചെയ്യുന്നതിലേക്ക് മുമവച്ച മൽസരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

- ദർഘാസുകൾ എസ°2, 8034 2007 എം സി സി എന്ന മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ , മെഡിക്കൽ 
കോളേജ്, കോഴിക്കോട്-673 008 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11 . 30 - ന് ദർഘാസുകാരന്റെയോ 
അംഗീകത ഏജൻറീൻറയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും , 

- ഒർലാസ് ഫോറങ്ങളുടെ വിലയായി th ണി ഓർഡർ ഒഴികെ ചെക്ക്, ഡാഫ്റ് , പോസ 
സ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
മാത്യകയിലുളള സമ്മതപത്രം 1 % നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജും ( പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളി ൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 

ഇനം - റീഏജൻ കിററുകൾ 
അടങ്കൽ തുക -രൂപ 3 ലക്ഷം 
ദർഘാസ് ഫാറത്തിന്റെ വില : ഒറിജിനൽ - 4.16 രൂപ , 

ഡിക്കേററ് - 200 രൂപ, 
തപാൽവഴിയുളള വില 460 രൂപ , 

ദർഘാസ് ഫോറം തപാൽവഴി വിൽപ്പന തീരുന്ന തീയതിയും സമയവും - 25 -8 - 2007, 
വൈകുന്നേരം 3 മണി, 

ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 5 -9 - 2007, രാവിലെ 11 മണി. 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സയവും - 5-9-2007, രാവിലെ 11. 30 മണി. 

SPECIFICATIONS OF THE ITEMS 


Sl . 


Name of Item 


Specification 


Pack size 


Quantity 


No . 


Calcium 


Arsenoso Method 


15 Packs (1500 ml) 


160 6 


20 Packs (10000 ml) 
12 Pacles (120 ml) 
50 Packs ( 500 ml) 


Jaffe s Method 


Na/K . Standard 
Amylase 
Microprotein 
Creatinine 
Uric Acid 
Phosphrous 
SGOT 
SGPT 
Cholesterol 


2 x 50 ml with 
Standard 
590 ml 
10 ml 
10 ml 
2 x 300 ml 
100 ml 
100 ml 
5 x 50 ml 
5 x 50 ml 
20 x 50 ml 


45 Packs (4500 ml) 
40 Packs ( 4000 ml) 
36 Pacles ( 9000 ml) 
32 Pacles ( 8000 ml) 
12 Packs (12000 ml) 


10 


IFFCC Kinetic 
IFFCC Kinetic 
DES CHOD PAP Method 
(Ead Point) 
GPO Enzymatic 
N - Acetyl Cysteine (NAC ) 
activated Bis - Tris buffer , 
Kinetic UV (340 nm ) 


Triglyceride 
CK - MB 


20 x 50 ml 
10 ml 


| 1 Packs ( 7000 ml) 
70 Packs ( 700 ml) 


- 12 


Special Conditions : The firms should specify the brand name of the items quoted and should submit 

sample kits to the department for confirmation of quality and reliability . 
Medical College, 

(Sd. ) 
Kozhikode . 

Principal 


Police Department 

ദർഘാസ് പരസ്യ 
നമ്പർ ഇ2-1026505 കെ . എ . പി .2. 2007 ജൂൺ 22 . 

പാലക്കാട് ജില്ലയിലെ മുട്ടികുളങ്ങര കെ . എ . പി . 
രണ്ടാം ബററാലിയനിലെ ഡിപ്പാർട്ടുമെൻറ് വാഹന 
ങ്ങൾക്ക് വാട്ടർ സർവ്വീസ് നടത്തുന്നതിന് ഒരു കാർ 
വാഷർ വാങ്ങുന്നതിനായി നിശ ചിത യോഗ്യതയും ഉള 
കരാറുകാരിൽനിന്നും മൽസര സ്വഭാവമുളള ദർഘാ 
സുകൾ മുദ്രവച്ച് പ്രത്യേകം കവറുകളിൽ ക്ഷണിച്ചു . 
കൊളളുന്നു . 

- ദർഘാസുകൾ ആഗസററ 23 -ാം തീയതി 
ഉച്ചയ്ക്ക് 12 മണിക്കകം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥൻറ കാര്യാലയത്തിൽ എത്തിക്കണ്ട 
താ ണ് , ദർഘാസുകൾ അന്നേദിവസം കിട്ടു 
4 മണി ക്ക ദർഘാസുകാരൻറയോ അഥവാ ടിയാൻ 
അധികാരപ്പെടുത്തുന്ന പ്രതിനിധികളുടെയോ സാന്നി 
a ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- ദർഘാസ സംബന്ധിച്ച വിശദവിവരങ്ങൾ 
പവും1 ദിവസങ്ങളിൽ പാലക്കാട് മുട്ടികുളങ്ങര 
കെ , എ . പി . 2 -ാം ബറ്റാലിയൻ ഓഫീസിൽ നിന്നും 
അന്വേഷിച്ച് അറിയാവുന്നതാണ് , ദർഘാസ് ഫോറം 
ആവശ്യമുളളവർ അസ്സൽ ഫോറത്തിന് 150 രൂപയും 
12 , 5 , മൂല്യവർധിത നികുതിയും സഹിതം 
രൊക്കം പണമായി അടച്ച് പ്രസ്തുത ഓഫീസിൽ 
നിന്നും കൈപ്പറ്റാവുന്നതാണ്. 

- ദർഘാസ് ഫോറത്തിന് അടച്ച തുക യാതൊരു 
കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല . ദർഘാസ് 
ഫോറം കൈമാററം ചെയ്യാൻ പാടില്ല . ആഗസ്ററ് 22- ന് 
വൈകുന്നേരം 5 മണിക്കുമുമ്പായി ഭർഘാസ് ഫോറം 
വാങ്ങേണ്ടതാണ്. ദർഘാസിനോടൊപ്പം ദർഘാസിൻറ 
മുഖവിലയുടെ ഒരു ശതമാനം നിരതദ്രവ്യം നേരിട്ടോ 
ഡിമാൻ ഡാഫ്ററായേം അടയ്ക്കേണ്ടതാണ്. 
അസ്വീകാര്യമായ ദർഘാസ് സമർപ്പിക്കുന്നവരുടെ നിരത 
( ദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. സ്വീകാര്യമായ 
ദർഘാസ് സമർപ്പിച്ചവർ 50 രൂപയുടെമുദ്രക്കടലാസിൽ 
പ്രാഥമിക സമ്മതപത്രം നൽകേണ്ടതാണ്. 

- ദർഘാസുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിശ ചയിച്ച 
ദിവസങ്ങൾക്കകം സാധനം പ്രസ്തുത ഓഫീസിൽ 
ഉത്തരവനുസരിച്ച് എത്തിക്കേണ്ടതാണ്. ദർഘാസ 
യാതൊരു കാരണവും കൂടാതെ നിരസിക്കുന്നതിനോ 
മാററി വയ്ക്കു ന്നതിനോ ഉള്ള അധികാരം കെ . എ . പി . 
2 -ാം ബററാലിയൻ കമാണ്ടൻറിന്ഉണ്ടായിരിക്കുന്നതാ ണ് . 
കമാൻറിന്റെ കാര്യാലയം, 
കെ . എ . പി , 2 -ാം ബറ്റാലിയൻ, 

( ഒപ്പ് ) 
മുട്ടികുളങ്ങര, 

കമാൻ 
പാലക്കാട്, 

കെ , എ . പി , 2 


time. Tenders shall be submitted in the prescribed 
form which can be had from the office of the 
undersigned on cash payment of Rs. 700 + VAT 4 % 
for original form and Rs. 400 + VAT 4 % for 
duplicate . Cheque, demand drafts, postage stamps , 
postal orders etc . will not be accepted towards the 
cost of forms nor will the forms sent by V . P . P . 
However the tender forms will be supplied to the 
firms by Registered post subject to a cash payment 
by M . O . inclusive of postal charges of Rs. 32 
The tender forms are not transferable . Sale of 
tender forens will be closed at 1 p . 1 . on 2 - 3 - 2007 
an agreement in Kerala Stamp paper worth Rs. 50 
should be executed along with the tenders . Money 
Orders will be entertained only upto 26 - 7- 2007 and 
the purpose of sending Money Order should be 
specified in M . O . Coupon clearly . Late tenders, 
tenders not accompanied by Earnest Money Deposit 
@ 1 % of total cost and preliminary agreement in 
Kerala Stamp Paper worth Rs. 15 will not be 
accepted on any account . 

- സർക്കാർ അച്ചുകുടങ്ങളിലെ ആവശ്യത്തിന 
റണ്ണിംഗ് കോൺടാക ടിലാ മൊത്തമായ അടിസ്ഥാ 
നത്തിലാ ന വർഷത്തേക്ക് കളർ ഇമ ഷീറ്ഫ ഡ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച 3 ഘാസുകൾ 
ക്ഷ ണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 2 . 8 -2007 
ഒരു മണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
4. മണിക്ക് ദർഘാസുകാരുടേയോ അവർ ച മ തല 

പ്പെടുത്തിയ ഏജൻറുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ദർഘാസം അയയ്ക്കുന്ന 
കവറിനുമുകളിൽ (46ർഘാസി നമ്പർ 12/2007 - 08 
വിതരണം സംബന്ധിച്ച 13 എന്ന ഉപലേഖനം ചെയ്തി 
രിക്കണം, താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ദർഘാസുകൾ നിർദ്ദിഷ്ട ഫാറത്തിൽ സാമ്പിം 
സഹിതം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫോറം 
700 രൂപ (4 % മൂല്യവർധിത നികുതികൾ പുറമെ) 
നിരക്കിലും ഡിക്കേറെ 400 രൂപ ( 4 % മൂല്യ 
വർദ്ധിത നികുതികൾ പുറമെ) നിരക്കിലും 
തിരുവനന്തപുരം ഗവൺമെൻറ് സെൻട്രൽ (പസ് സിൽ 
നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ 
ഫാറത്തിന്റെ വിലയായി ചെക്ക്, ഡിമാൻറ 
ഡാഫoo , പോസ്റ്ററൽ ഓർഡർ, തപാൽ സ്റ്റാമ്പ് 
എന്നിവ സ്വീകരിക്കുകയാ ഫാറം വി . പി . പി ആയി 
അയയ്ക്കുകയോചെയ്യുന്നതല്ല . എന്നാൽ മണിയോർഡർ 
മുഖാന്തിരം പോസ്റ ജ് ചിലവിനുളള 32 രൂപ 
സഹിതം അയയ്ക്കുകയാണെങ്കിൽ ദർഘാസ് ഫാറം 
രജി സ് റേറർഡ് തപാലിൽ അയച്ചുകൊടുക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാററം ചെയ്യാൻ പാടില്ലാത്ത 
താണ്. 50 രൂപ വിലയുളള കേരള സർക്കാർമുപ്പത 
ത്തിൽ എഗ്രിമെൻറും മൊത്തംതുകയുടെ 1 % നിരത 
(ഭവവും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
അല്ലാത്തവ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്ന 
തല്ല . മണിയോർഡർ 26 - 7- 2007 വരെ മാത്രമേ 
സ്വീകരിക്കുകയുളളു . മണിയോർഡർ കൂപ്പണിൽ 
ആവശ്യകതയുടെ വിവരങ്ങൾ വ്യക്തമായി സൂചിപ്പി 
ക്കേണ്ടതാണ്. 


Printing Department 

TENDER NOTICE 
No.12/ 2007-08 . 

6th July 2007. 
Sealed tenders Superscribed as Tender 
No . 12 /2007-08 for the supply of Colour Inks 
(Sheetfed) required in the Printing Department for 
the year 2007- 08 on Running Contract basis is invited 
by the undersigned . The tenders along with samples 
should reach this office on or before 2 - 8 - 2007 at 
) p . m . and the same will be opened at 4 p , m . on 
the same day in the presence of tenderers or their 
authorised representatives who may present at that 


Office of the Director of Printing 
Government Central Press , 
Thiruvananthapuram . 


( Sd . } 
Director . 


Department of Industrial Training 

TENDER NOTICE 
No. D2/273752006 . 

27th June 2007 . 
Sealed and competitive tenders are invited for the supply of the following items ( Separate list attached ) 
to the ITI, Kollam - 14 . 
| Cost of tendert form : 

Original - Rs. 400 + 40 . 

Duplicate - Rs. 200 + 20 . 
Last date and time of sale of tender forms - 3 - 8- 2007 , 3 p . m . 
Last date and time of receipt of trender - 4 -8 -2007, 3 p . 1 . 
Date and time of opening of tender -- 4 -8 -2007 , 4 p . m . 

The tenders should be superscribed with tender number and date addressed to the Principal, 
ITI. Kollam - 14 . Late and incomplete tenders will not be accepted . The tenders will be opened at 
the time and date mentioned above in the presence of tenderers or their authorised representatives who 
may be present at that time. The tenders should be in the prescribed form which can be obtained from 
the Office of the Principal on payment of Rs. 410 . Estimate amount is Rs. 1.01. 380 . 


Those who desire to get the tender forms by post should sent cost of the tender form + postage by 
money order along with thcir application in favour of the Principal, ITI Kollam - 14 , which is not 
refundable under any circumstances . Tender forms are not transferable . Draft, Cheque and postal orders 
will not be accepted towards the cost of tender forms and tender forms will not be sent by VPP . Duplicate forms 
will be issued on remittance of the prescribed rate . Kerala Stamp Paper worth Rs. 50 required for execution 
of agreement along with tonder will be supplied to the firms outside the state on remittance of Rs. 75 
by M . O . Rs. 25 is intended for postages and incidental charge. EMD . 1 % of total cost of the articles tendered 
should be furnished along with every tender as D . D . Validity period is 3 months from the date of opening 
of tender . 

The Principal, ITI, Kollam reserves the right to accept or reject all tenders or any of the 
tenders without assigning reasons thereof. 

- വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊല്ലം ചന്ദനത്തോപ്പ് ഐ . ടി , ഐ . യിൽ 
താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുക്കു വച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറത്തിന്റെ വില 

ഒറിജിനൽ - രൂപ 400 + 40 . 

ഡിക്കേറ്റു . 2001- 20 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 3 - 8- 2007, 3 മണി. 
ദർഘാസം ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 4 -8- 2007, 3 മണി. 
ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 1 -8- 2007, 4 മണി, 

ദർഘാസ് വില പണമായിട്ടോ മണി ഓർഡർ ആയി ട്ടോ മാത്രമേ സ്വീകരിക്കുകയുളളു . ദർഘാസ് നമ്പർ, 
തീയതി എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറിൽ ടെബറുകൾ പ്രിൻസിപ്പാൾ , ഐ . ടി , ഐ . , ചന്ദനതോപ്പ്, 

കൊല്ല --14 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു . ലമിക്കുന്നതും പൂർണ്ണമല്ലാത്തതുമായ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ടെണ്ടറിനോടൊപ്പം ആകെ വിലയുടെ 10 നിരതദ്രവ്യവും 50 രൂപയുടെ മൂ 
പത്രത്തിൽ എഗ്രിമെൻറും നൽകേണ്ടതാണ്. ( ഘാസ്തുറക്കുന്ന തീയതി മുതൽ 3 മാസം വരെ വില നിരക്കിന് 
( പ്രാബല്യമുണ്ടായിരിക്കണം. കേരളത്തിന് പുറത്തുള്ളവർക്കും ആവശ്യപ്പെടുന്നവർക്കും 75 രൂപ ( 25 രൂപ തപാൽ 
ചാർജ്, സാന ] ചാർജം ഉൾപ്പെടെ) മണി ഓർഡർ അയച്ചു തന്നാൽ 50 രൂപയുടെ മുദ്രപ്പത്രം വാങ്ങി 
അയച്ചുതരുന്നതാണ്, ദർഘാസ് ( പ്രമാണം കൈമാററം ചെയ്യാൻ പാടില്ല . ഡാപ്പിക്ക് ദർഘാസം ആവശ 
മുളളവർ നിശ്ചിത തുക അടച്ച് വാങ്ങാവുന്നതാണ്. ദർഘാസ് ഇനത്തിൽ അടച്ച തുക യാതൊരു കാരണവശാലും 
തിരികെ നൽകുന്നതല്ല . ഒ? ഘാസം സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുളള പൂർണ്ണമായ അധികാരം 
( പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
ഇനവിവരം: - ററി . സി , യുടെ ഭാഗമായി ബേസിക് ഇലക്ട്രികം ആറ് ഇലക്ട്രാണികം asഡിന് സാധന 
സം മരണം സംബന്ധിച്ച്. 

(Sd .) 
Office of the Principal, 

Principal 
1 . T . I ., Kollam , 


